Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12 /2009 -2011 


OVERN 


ERALA 


ം 


സ . റാ 


പാർ 


VMENTO 

a 


4 जपन 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 54 


7th April 2009 

2009 ഏപ്രിൽ 7 
17th Chaithra 1931 
1931 ചൈതം17 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 


( 1 ) 


നമ്പർ ഡബ്ല . എസ്.6- 7127 /2008. 2009 ഫെബ്രുവരി 18 . 

കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2659 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒറ്റപ്പാലം ഹൈദരിയ്യ മസ്ജിദ് മഹൽ 
കമ്മിറ്റിക്ക് 2159 / 1922 -ാം നമ്പർ ആധാരപ്രകാരം സിദ്ധിച്ചതും 
ഒറ്റപ്പാലം വില്ലേജിൽ സർവെ 105 / 1, 2 നമ്പരുകളിൽപ്പെട്ടതുമായ 
30 സെന്റ് സ്ഥലത്ത് 77 ലക്ഷം രൂപ ചെല വിൽ ഒരു 

ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനും ടി നിർമ്മാണ 
ചെലവിലേക്കായി കേന്ദ്ര വഖഫ് കൗൺസിലിൽ നിന്നും 
50 ,00, 000 (അൻപത് ലക്ഷം) രൂപ ലോൺ എടുക്കുന്നതിനും 
വേണ്ടി മേൽ വഖഫ് സെക്രട്ടറി ബോർഡിൽ ഒരു അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 


ആയതിനാൽ ടി വസ്തുവിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് 
നിർമ്മിക്കുന്നതും ടി കെട്ടിട നിർമ്മാണ ചെലവിലേക്കായി 
50 ലക്ഷം രൂപ കേന്ദ്ര വഖഫ് കൗൺസിലിൽ നിന്നും 
ലോൺ എടു ക്കു ന്ന തും സംബ ന്ധിച്ച് ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേ പമോ അഭിപ്രായമോ നിർദ്ദേശമോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, നിയർ ഇന്റർനാഷണൽ 

റ്റേഡിയം, വി . ഐ . പി . റോഡ് , കലൂർ, കൊച്ചി- 682 017 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും 
അഭി പാ യ ങ്ങളും നിർദ്ദേ ശ ങ്ങളും ബോർ ഡ് പരി ഗ ണി 
ക്കുന്നതല്ല എന്ന വിവരം കൂടി അറിയിക്കുന്നു. 


- ( 2 ) 


നമ്പർ ഡബ്ല . എസ്. 6- 5156 / 2008. 2009 ഫെബ്രുവരി 24. 

- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2715 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാലക്കാട് ജില്ല , ഒറ്റപ്പാലം താലൂക്കിൽ 
നുസത്തുൽ ഇസ്ലാം സംഘം മഹൽ കമ്മിറ്റി വഖഫിന് 723/ 
1990 -ാം നമ്പർ ആധാരപ്രകാരം സിദ്ധിച്ചതും ഷൊർണ്ണൂർ (1 ) 
വില്ലേജിൽ സർവെ 6 / 12 - ൽ പെട്ടതുമായ 10 .66 സെന്റ് 
സ്ഥലത്ത് 1, 53 , 67 , 491 രൂപ ചെലവിൽ ഒരു ഷോപ്പിംഗ് 
കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനും ടി നിർമ്മാണത്തിനായി ടി 
വസ്തുവിന്റെ ഈടിൻമേൽ കേന്ദ്ര വഖഫ് കൗൺസിലിൽ 
നിന്നും 69, 00 ,000 ( അറുപത്തിഒൻപതക്ഷം) രൂപ ലോൺ 
എടുക്കുന്നതിനുംവേണ്ടി മേൽ വഖഫ് സെക്രട്ടറി ബോർഡിൽ 
ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- ആയതിനാൽ വഖഫിനവകാശപ്പെട്ട മേൽ വസ്തുവിൽ 
വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നതും ടി വസ്തുവിന്റെ 
ഈടിൻമേൽ കേന്ദ്ര വഖഫ് കൗൺസിലിൽ നിന്നും 69, 00 ,000 
രൂപ ലോൺ എടുക്കുന്നതും സംബന്ധിച്ച് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമോ നിർദ്ദേശമോ അഭിപ്രായമോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെടുത്തി 15 ദിവ സ ത്തിനകം ചീഫ് എക്സിക്യുട്ടീവ് 
ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, നിയർ ഇന്റർനാഷണൽ 

റ്റേഡിയം, വി . ഐ . പി . റോഡ് , കലൂർ, കൊച്ചി- 17 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയ പരിധിക്ക് ശേഷം ലഭിക്കുന്ന ആക്ഷേ പങ്ങളും 
നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ല എന്ന 
വിവരം കൂടി അറിയിക്കുന്നു . 


( 3 ) 


നമ്പർ സി3 - 598 / 2008 - 1. 

2009 മാർച്ച് 4. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 121 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത കുന്നിൽ ഖിളർ പള്ളിക്ക് അവകാശപ്പെട്ട 
ഹോസ്ദുർഗ്ഗ് താലൂക്കിൽ പള്ളിക്കര വില്ലേജിൽ റീ സർ 
383 / 19 - ൽപ്പെട്ട 3 സെന്റ് വസ്തു വിൽപ്പന നടത്തി പള്ളിയുടെ 
ഉത്തമ ആവശ്യങ്ങൾക്കുവേണ്ടി ഉപയോഗിക്കുന്നതിന് വഖഫ് 
പ്രസിഡന്റ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . ആയതിനാൽ ടി 
സ് ഥലം വിൽപ്പന നട ത്തു ന്നതിന് ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ 
ആയത് ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 
15 ദിവസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി . ഐ . പി . റോഡ് , കലൂർ, 
കൊച്ചി- 682 017 എന്ന വിലാസത്തിൽ രേഖാമൂലം സമർപ്പി 
ക്കേ ണ്ട താ ണ് . നിശ്ചിത അ വ ധിക്കു ശേഷം ലഭി ക്കു ന്ന 
യാതൊ രു വിധ ആക്ഷേ പ ങ്ങളും അഭി പാ യ ങ്ങളും 
പ രി ഗ ണിക്കു ന്ന ത ല്ല എന്ന വിവ ര വും ബന്ധ പ്പെട്ട 
എല്ലാവരേയും അറിയിക്കുന്നു. 


വി. ഐ . പി . റോഡ്, 
കലൂർ, 
കൊച്ചി- 682 017. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


